© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala 


2020 





കേരള ഗസററ്‌ 


KERALA GAZETTE 


Reg. No. KL/TV(N)/634/2018-20 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 


PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 


വാല്യം 9 നു 15th December 2020 
1196 വൃശ്ചികം 30 

Vol. IX Thiruvananthapuram, _ 30th Vrischikam 1196_ 

Tuesday 1942 അഗ്രഹായനം 24 


24th Agrahayana 1942 


നമ്പര്‍ 


49 


No. 








PART I 


Notifications and Orders issued by the Government 


15th Dec. 2020] 


KERALA GAZETTE 134 





(2) 


G.O. (Rt.) No. 1112/2020/LBR. 
Thiruvananthapuram, 30th October 2020. 


Whereas, the Government are of opinion that an 
industrial dispute exists between the Proprietor, 
S. M. Silks & Sarees, Court Road, Kayamkulam and the 
workman of the above referred establishment 
Sti D. Devadasan, Devi Nivas, Puthiyavila North, 
Kareelakkulangara P. O., Kayamkulam-690 572 in respect of 
matters mentioned in the annexure to this order; 


And whereas, in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication; 


Now, therefore, in exercise of the powers conferred 
by Section 10(1) (c) of the Industrial Disputes Act of 1947 
(Central Act XIV of 1947) the Government hereby direct 
that the said industrial dispute be referred for adjudication 
to the Labour Court, Kollam. The Labour Court will pass 
the award within a period of three months. 


ANNEXURE 


“Whether the denial of employment to 
Sri D. Devadasan, Floor Supervisor by the 
management of S. M. Silks and Sarees, 
Kayamkulam is justifiable or not ? If not, what 
relief he is entitled to get ?” 


(3) 


G.O. (Rt.) No. 1113/2020/LBR. 
Thiruvananthapuram, 30th October 2020. 


Whereas, the Government are of opinion that an 
industrial dispute exists between Smt. Beenakumari, 
Proprietrix, Omkaram Gas Agency, Kalliyoor Jn., Oachira 
and the workmen of the above referred establishment 
represented by Sri S$. Rajmohanan, Secretary, All Kerala 
Gas Agencies Thozhilali Union (C.1.T.U.), Kollam Jilla 
Committee, C.LT.U., Bhavan, Kollam in respect of matters 
mentioned in the annexure to this order; 


And whereas, in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication; 


Now, therefore, in exercise of the powers conferred 
by Section 10(1) (c) of the Industrial Disputes Act of 1947 
(Central Act XIV of 1947) the Government hereby direct 
that the said industrial dispute be referred for adjudication 
to the Labour Court, Kollam. The Labour Court will pass 
the award within a period of three months. 


ANNEXURE 


“Whether the denial of employment to Sri Rahul & 
Sri Sunil by the management of Omkaram Gas 
Agency, Kalliyoor Jn., Oachira P. O., Kollam is 
justifiable or not ? If not, what relief the 
workers are entitled to get?” 


(4) 


G.O. (Rt.) No. 1114/2020/LBR. 
Thiruvananthapuram, 30th October 2020. 


Whereas, the Government are of opinion that an 
industrial dispute exists between the Managing Director, 
Be Be Rubber Estate, Nellippally, Punalur and the 
workmen of the above referred establishment represented 
by the President, Quilon District Plantation, Forest & 
General Workers Union (B.M.S), Vahid Building, 
Edappalayam (P. O.,) Aryankavu-691 316, Kollam in 
respect of matters mentioned in the annexure to this order; 


And whereas, in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication; 


Now, therefore, in exercise of the powers conferred 
by Section 10(1)(c) of the Industrial Disputes Act of 1947 
(Central Act XIV of 1947) the Government hereby direct 
that the said industrial dispute be referred for adjudication 
to the Labour Court, Kollam. The Labour Court will pass 
the award within a period of three months. 


ANNEXURE 


“Whether the demand raised by Quilon District 
Plantation, Forest & General Workers Union 
(BMS), for permanency of Casual/Temporary 
workers of Be Be Rubber Estate, Nellippally, 
Punalur is justifiable? If so, what relief the 
Workers are entitled to get ?” 


By order of the Governor, 


SHIBU, R., 
Under Secretary. 


നിയമ വകുപ്പ്‌ 


നിയമ (എച്ചി) 


വിജ്ഞാപനം 


(1) 
നമ്പര്‍ 703/എച്ച്‌2/2016/നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
53-90 C&L ആക്റ്റ്‌) 3-൦ 3-൦ വകുപ്പുകളും 1956-ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-൦ ചട്ടത്തിന്റെ (4)-ാ൦ ഉപചട്ട്വും 
കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
രീ. ഗിരീഷ്‌, കെ. നൊച്ചുള്ളി, അഡ്വക്കേറ്റ്‌, s/o 
ശ്രീ. കെ. കെ. രാജന്‍, കല്ലന്‍പറമ്പില്‍ ഹാസ്‌, നൊച്ചുള്ളി പി. ഒ., 
കുഴല്‍മന്ദം, ആലത്തൂര്‍, പാലക്കാട്‌-78 702 എന്നയാളെ പാല 
ക്കാട്‌ റവന്യൂ ജില്ലയിലെ പാലക്കാട്‌ മുനിസിപ്പാലിറ്റി ഉള്‍പ്പെ 
SIM പ്രദേശം അധികാരപരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-0ഠ 
തീയതി മൂതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 


(രജിസ്റ്റര്‍ Mad 25/2020/PLKD) ഇതിനാല്‍ നിയമിക്കുന്നു. 


15th Dec. 2020] 


KERALA GAZETTE 135 





(2) 
നമ്പര്‍ 3168 /എച്ച്‌2 /2013/നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1982-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
53-ാം ക്രേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956 -ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-ാം ചട്ടത്തിന്റെ (4)-ഠ൦ ഉപചട്ടവും 
കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
രീ. സന്തോഷ്‌, എസ്‌. ഡി., അഡ്വക്കേറ്റ്‌, s/o 
ശ്രീ. വി. കെ. ദിവാകരന്‍, സന്തോഷ്‌ ഭവന്‍, കലഞ്ഞൂര്‍ പി. ഒ., 
പത്തനംത്തിട്ട -689 694 എന്നയാളെ പത്തനംതിട്ട റവന്യൂ 
ജില്ലയിലെ കോഴഞ്ചേരി താലൂക്ക്‌ ഉള്‍പ്പെടുന്ന (പ്രദേശം 
അധികാരപരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-ഠാം തീയതി 
മൂതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ Maud 28/2020/PTA) ഇതിനാല്‍ നിയമിക്കുന്നു. 


(3) 
നമ്പര്‍ 3442/എച്ച്‌2/2019/നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1982-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
53-ാം ക്രേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956 -ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-ാം ചട്ടത്തിന്റെ (4)-ഠ൦ ഉപചട്ടവും 
കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
ശ്രീ. സലിം കുമാര്‍, ഡി., അഡ്വക്കേറ്റ്‌, 8/0 ശ്രീ. ദാമോദരന്‍, 
വലിയവീട്‌, മാമ്പുഴക്കരി, രാമങ്കരി പി. ഒ., ആലപ്പുഴ 689 595 
എന്നയാളെ ആലപ്പുഴ റവസ്യു ജില്ലയിലെ കുട്ടനാട്‌ താലൂക്ക്‌ 
ഉള്‍പ്പെടുന്ന (്രദേശം അധികാരപരിധിയായി നിശ്ചയിച്ച്‌ 
22-10-2020-ാ൦ തീയതി മുതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ 
നോട്ടറിയായി (രജിസ്റ്റര്‍ നമ്പര്‍ 24/2020/.2൧൧) ഇതിനാല്‍ 
നിയമിക്കുന്നു. 


(4) 
നമ്പര്‍ 4513/എച്ച്‌2 /2019/നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1982-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
ട3ാം ക്രേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956ലെ നോട്ടറീസ്‌ 
ചട്ടങ്ങളിലെ 8-ാം ചട്ടത്തിന്റെ (4)-ഠം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
ശ്രീ. ശരത്‌, എസ്‌., അഡ്വക്കേറ്റ്‌, 8/0 ശ്രീ. കെ. ശശികുമാരകുറുപ്പ്‌, 
പുതുശ്ശേരില്‍ ബംഗ്ലാവ്‌, പള്ളിക്കല്‍, നടുവിലേമുറി പി. ഒ., 
കായംകുളം, ആലപ്പുഴ-690 503 എന്നയാളെ ആലപ്പുഴ റവന്യൂ 
ജില്ലയിലെ മാവേലിക്കര താലൂക്ക്‌ ഉള്‍പ്പെടുന്ന പ്രദേശം 
അധികാരപരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-ാ൦ തീയതി മുതല്‍ 
അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി (രജിസ്റ്റര്‍ 
നമ്പര്‍ 17/2020/൧24.) ഇതിനാല്‍ നിയമിക്കുന്നു. 


(5) 

MAUS 4837/ag)2j2/2018/Mwa0. 
തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 
കേരള സര്‍ക്കാര്‍, 1982-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
ട3ാം ക്രേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956ലെ നോട്ടറീസ്‌ 
ചട്ടങ്ങളിലെ 8-ാം ചട്ടത്തിന്റെ (4)-ഠം ഉപചട്ടവും കൂട്ടിവായിച്ച 


പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
ശ്രീ. പി. വി. വര്‍ഗ്ഗീസ്‌, അഡ്വക്കേറ്റ്‌, 5/0 ശ്രീ. കെ. ഇ. വര്‍ഗ്ഗീസ്‌, 


പൂവത്തിനാല്‍ ഹൌസ്‌, കല്ലിശ്ശേരി പി. ഒ., ചെങ്ങന്നൂര്‍, 
ആലപ്പുഴ -689 124 എന്നയാളെ ആലപ്പുഴ റവന്യൂ ജില്ലയിലെ 
ചെങ്ങന്നൂര്‍ താലൂക്ക്‌ ഉള്‍പ്പെ ടുന്ന (്രദേശം അധികാര 
പരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-ാ൦ തീയതി മുതല്‍ അഞ്ചു 
വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി (രജിസ്റ്റര്‍ നമ്പര്‍ 26/2020/ 
൧.04) ഇതിനാല്‍ നിയമിക്കുന്നു. 


(6) 
നമ്പര്‍ 4924/എച്ച്‌2/2019/നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
ട3ാം ക്രയേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956ലെ നോട്ടറീസ്‌ 
ചട്ടങ്ങളിലെ 8-൦ ചട്ടത്തിന്റെ (4)-ാ൦ ഉപചട്ടവും കൂട്ടിവായിച്ച 
(പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
ശരീ. എസ്‌. രാജേഷ്‌, അഡ്വക്കേറ്റ്‌, 8/0 ശ്രീ. പി. കെ. ശ്രീധരന്‍ പിള്ള, 
ലക്ഷ്മി ഭവന്‍, കടുവുങ്കല്‍, വള്ളികുന്നം പി. ഒ., മാവേലിക്കര, 
ആലപ്പുഴ-690 501 എന്നയാളെ ആലപ്പുഴ റവന്യൂ ജില്ലയിലെ 
മാവേലിക്കര താലൂക്ക്‌ ഉള്‍പ്പെടുന്ന പ്രദേശം അധികാര 
പരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-ാ൦ തീയതി മുതല്‍ അഞ്ചു 
വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി (രജിസ്റ്റര്‍ നമ്പര്‍ 
21/2020/൧1.12൧) ഇതിനാല്‍ നിയമിക്കുന്നു. 


(7) 
നമ്പര്‍ 6144/എച്ച്‌2/2014/നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
ട3-ാം ക്രയേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956ലെ നോട്ടറീസ്‌ 
ചട്ടങ്ങളിലെ 8-൦ ചട്ടത്തിന്റെ (4)-ാ൦ ഉപചട്ടവും കൂട്ടിവായിച്ച 
(പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
രീ. എന്‍. റൂബി രാജ്‌, അഡ്വക്കേറ്റ്‌, 5/0 നടരാജന്‍, 
കാമ്പിശ്ശേരില്‍, കൊട്ടാര്‍കാവ്‌, മാവേലിക്കര, ആലപ്പുഴ-690 101 
എന്നയാളെ ആലപ്പുഴ റവന്യു ജില്ലയിലെ മാവേലിക്കര 
താലൂക്ക്‌ ഉള്‍പ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി 
നിശ്ചയിച്ച്‌ 22-10-2020-ഠം തീയതി മുതല്‍ അഞ്ചു വര്‍ഷ 
കാലയളവിലേക്ക്‌ നോട്ടറിയായി 
19/2020/42.) ഇതിനാല്‍ നിയമിക്കുന്നു. 


(8) 


(രജിസ്റ്റര്‍ നമ്പര്‍ 


നമ്പര്‍ 13500/എച്ച്‌2/2016/നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
ട3ാം ക്രയേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956ലെ നോട്ടറീസ്‌ 
ചട്ടങ്ങളിലെ 8-൦ ചട്ടത്തിന്റെ (4)-ാ൦ ഉപചട്ടവും കൂട്ടിവായിച്ച 
(പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
രീ. അലക്സാണ്ടര്‍ ജെ. കരുവേലിത്തറ, അഡ്വക്കേറ്റ്‌, 
S/o (രശീ. കെ. സി. ജോസഫ്‌, കരുവേലിത്തറ ഹൌസ്‌, 
ആപ്പുഴ-689 595 എന്നയാളെ ആലപ്പുഴ 
റവസ്യൂ ജില്ലയിലെ കുട്ടനാട്‌ താലൂക്ക്‌ ഉള്‍പ്പെടുന്ന പ്രദേശം 


മിര്രക്കരി പി. ഒ., 


അധികാര പരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-ഠാ൦ തീയതി 
മുതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി (രജിസ്റ്റര്‍ 
നമ്പര്‍ 15/2020/41.12൧) ഇതിനാല്‍ നിയമിക്കുന്നു. 


15th Dec. 2020] 


KERALA GAZETTE 


136 





(9) 
നമ്പര്‍ 16507 /എച്ച്‌2/2016/നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1982-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
ട3ാം ക്രേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 195-ലെ നോട്ടറീസ്‌ 
ചട്ടങ്ങളിലെ ചട്ടത്തിന്റെ (4)-ഠാ൦ ഉപചട്ടവും 
കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 
വിനിയോഗിച്ച്‌ ര്രീമതി ഉഷസ്‌, എസ്‌., അഡ്വക്കേറ്റ്‌, 
W/o ബൈജു കുമാര്‍, കെ., കാര്‍ത്തിക, കൈലാസ്‌ നഗര്‍, 
പടിഞ്ഞാറ്റിന്‍കര, കൊട്ടാരക്കര, കൊല്ലം-691 506 എന്നയാളെ 
കൊല്ലം റവസ്യു ജില്ലയിലെ കൊട്ടാരക്കര താലൂക്ക്‌ ഉള്‍പ്പെടുന്ന 
പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-ഠഠ 
തീയതി മുതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ നമ്പര്‍ 34/2020/10) ഇതിനാല്‍ നിയമിക്കുന്നു. 


(10) 


നമ്പര്‍ 18009 /എച്ച്‌2/2016 /നിയമം. 


8-90 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1982-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
53-90 Ch(B ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956 -ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-ാം ചട്ടത്തിന്റെ (4)-ഠം ഉപചട്ട്വും 
കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 
വിനിയോഗിച്ച്‌ ശ്രീമതി വിജയമ്മ, എല്‍., അഡ്വക്കേറ്റ്‌, 
wid ശ്രീ. ഗോപിനാഥന്‍, പി. കെ., സൂര്യാലയം, കാപ്പില്‍ മേക്ക്‌, 
കൃഷ്ണപുരം പി. ഒ., ആലപ്പുഴ-690 533 എന്നവരെ ആലപ്പുഴ 
റവന്യു ജില്ലയിലെ കാര്‍ത്തികപ്പള്ളി താലൂക്ക്‌ ഉള്‍പ്പെടുന്ന 
പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-ഠഠ 
തീയതി മുതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ Maus 16/2020/ALPA) ഇതിനാല്‍ നിയമിക്കുന്നു. 


(1) 
നമ്പര്‍ 22481/og)2j2/2019/Mwao. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1982-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
ട3ാം ക്രേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 195-ലെ നോട്ടറീസ്‌ 
ചട്ടങ്ങളിലെ 8-ാം ചട്ടത്തിന്റെ (4)-ഠം ഉപചട്ടവും കൂട്ടിവായിച്ച 
പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
ശ്രീ. ഭഗീരഥന്‍, കെ. ആര്‍., അഡ്വക്കേറ്റ്‌, (0 ശ്രീ. രാഘവന്‍, കെ.. 
കുന്നത്ത്‌ സൂരൃയ കിരണ്‍, കലവൂര്‍ പി. ഒ., ആലപ്പുഴ-688 522 
എന്നയാളെ ആലപ്പുഴ റവന്യൂ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്ക്‌ 
ഉള്‍പ്പെടുന്ന (്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച്‌ 
22-10-2020-ാ൦ തീയതി മുതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ 
നോട്ടറിയായി (രജിസ്റ്റര്‍ നമ്പര്‍ 18/2020/41.൨൧) ഇതിനാല്‍ 
നിയമിക്കുന്നു. 


(12) 

നമ്പര്‍ 23750/എച്ച്‌2/2018/നിയമം. 
തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 
കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ 
(19852-ലെ 5ദ-ാം ക്രേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 
1956-ലെ നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-ാം ചട്ടത്തിന്റെ (4)-ാം 


ഉപചട്ടവും കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 
വിനിയോഗിച്ച്‌ രശീ. ഷിമുരാജ്‌, ജി., അഡ്വക്കേറ്റ്‌, 


8/0 (രീ. സി. എന്‍. ഗോപാലകൃഷ്ണപിള്ള, (ശ്രീവല്‍സം 


10 


(ചെങ്ങിലത്തു തെക്കതില്‍), ഏവൂര്‍ പി. ഒ., ചേപ്പാട്‌ വില്ലേജ, 
ആലപ്പുഴ-690 507 എന്നയാളെ ആലപ്പുഴ റവസ്യൂ ജില്ലയിലെ 
കാര്‍ത്തികപ്പള്ളി താലൂക്ക്‌ ഉള്‍പ്പെടുന്ന പ്രദേശം അധികാര 
പരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-ഠാം തീയതി 
മൂതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ നമ്പര്‍ 22/2020/41.124) ഇതിനാല്‍ നിയമിക്കുന്നു. 


(8) 
MMB 23850/ag)aj2/2015/ Awa. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ (1952-ലെ 
53-ാം ക്രേന്ദ ആക്റ്റ്‌) 3-൦ 3-൦ വകുപ്പുകളും 1956-ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-൦ ചട്ടത്തിന്റെ (4)-90 ഉപചട്ട്വും 
കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌ 
ശ്രി. എം. ജെ. രാജു, അഡ്വക്കേറ്റ്‌, 8/0 ജോസഫ്‌, മണക്കാല 
വടക്കേ ചരുവില്‍, ഉളനാടു പി. ഒ., കുളനട വഴി, 
കോഴഞ്ചേരി താലുക്ക്‌, പത്ത നംതിട്ട-6899 503 എന്നയാളെ 
പത്തനംതിട്ട റവന്യൂ ജില്ലയിലെ കോഴഞ്ചേരി താലൂക്ക്‌ 
ഉള്‍പ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച്‌ 
22-10-2020-ാ൦ തീയതി മൂതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ 
നോട്ടറിയായി (രജിസ്റ്റര്‍ നമ്പര്‍ 27/2020/11ക) ഇതിനാല്‍ 
നിയമിക്കുന്നു. 


(4) 


നമ്പര്‍ 27610/എച്ച്‌2/2014/നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ 
(൫52-ലെ ദാം ക്രയേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-ാം ചട്ടത്തിന്റെ (൭)-ാം ഉപചട്ട്വും 
കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 
വിനിയോഗിച്ച്‌ ര്രീമതി ജയശ്രീ അമ്മ, കെ., അഡ്വക്കേറ്റ്‌, 
d/o ശ്രീ. നന്ദകുമാര്‍, എം. ആര്‍., (ശ്രീശ്യാം, കൊട്ടാര്‍ക്കാവ്‌, 
മാവേലിക്കര, ആലപ്പുഴ-690 101 എന്നവരെ ആലപ്പുഴ റവന്യൂ 
ജില്ലയിലെ മാവേലിക്കര മുനിസിപ്പല്‍ പ്രദേശം അധികാര 
പരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-90 തീയതി 
മൂതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ നമ്പര്‍ 20,/2020/41.124) ഇതിനാല്‍ നിയമിക്കുന്നു. 


(15) 
നമ്പര്‍ 28407 എച്ച്‌2/2015/ നിയമം. 


തിരുവനന്തപുരം, 2020 ഒക്ടോബര്‍ 22. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്റ്റിന്റെ 
(൫52-ലെ ദാം ക്രയേന്ദ ആക്റ്റ്‌) 3-൦ 5-൦ വകുപ്പുകളും 1956ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ 8-ാം ചട്ടത്തിന്റെ (൭)-ാം ഉപചട്ട്വും 
കൂട്ടിവായിച്ച പ്രകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ 
വിനിയോഗിച്ച്‌ ശ്രീ. എം. പി. വേണുഗോപാല്‍, അഡ്വക്കേറ്റ്‌, 
S/O രീ. കെ. എ. പുരുഷോത്തമന്‍, മണിമംഗലം, 
കരുമാടി പി. ഒ., അമ്പലപ്പുഴ, ആലപ്പുഴ-688 561 എന്നയാളെ 
ആലപ്പുഴ റവസ്യൂ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്ക്‌ ഉള്‍പ്പെടുന്ന 
പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച്‌ 22-10-2020-ഠഠ 
തീയതി മൂതല്‍ അഞ്ചു വര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ നമ്പര്‍ 23,/2020/41.124) ഇതിനാല്‍ നിയമിക്കുന്നു. 


ഗവര്‍ണ്ണറുടെ ഉത്തരവിന്‍പ്രകാരം, 


അരവിന്ദ ബാബു, പി. കെ., 
നിയമ സ്വെകട്ടറി. 


